Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. MMIS 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st January 2012 

2012 200101 31 
11th Magha 1933 

1933 morelo 11 


5 


eijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Homoeopathy Department 

RE - TENDER NOTICE 


No. 1774 /A1/ 11 /GHMCH . 

7th January 2012. 
Competitive sealed tenders are invited for the supply 
of following machineries for the use of this hospital 
X - ray Department . Specification can be obtained from 
this Office along with the tender form . 


Tenderers have option to quote single item or both 
the items. 


DETAILS OF ITEMS 


1 . High Frequency X - ray machine (above 160 MA ) on 
buy back scheme. 

The details of old machine : The machine is 
300 /DX (300 MA) but now its functioning only with 
100 MA, Regent Table Phase detection Transformer 
(new ) and the machine were supplied by Wipro GE 

Health Care in 1992 . 
2 . Computerized Radiography System Single Plate 


Tenders shall be superscribed “ Tenders for the supply 
of High Frequency X -ray machine on buy back Scheme 
” and “ Computerized Radiography ( CR )” and addressed to 
the Superintendent, Government Homoeo Medical College 
Hospital, Karaparamba , Kozhikode , Kerala -673010 . 
The last date for receipt of tender is 
14 - 2 - 2012 at 11 . 30 a . m . Late tenders will not be 
accepted . The received tenders will be opened 12 noon 
on the same day in the presence of the tenderers or their 
representatives who may be present at that time. 

Intending tenderers may apply to the Superintendent, 
Government Homoeo Medical College Hospital, 
Karaparamba , Kozhikode , Kerala -673 010 to obtain the 
requisite tender form in which tender should to be 


Type . 


( The rates for the items 1 and 2 should be quoted 
separately ) 


സാധനങ്ങളുടെ വിവരങ്ങൾ 


1. ഹെഫീക്വൻസി എക്സ് 

മെഷീൻ ( 160 എം . എ . 
യിൽ കൂടുതൽ) ബൈ ബാക്ക് സ്കീം മുഖേന. 

നിലവിലുളള എക്സ് യന്ത്രത്തിന്റെ വിവരണം: യന്ത്രം 
1992 - ൽ വിപ്രാ ജി ഇ ഹെൽത്ത് കെയർ എന്ന സ്ഥാപനം 
- വിതരണം ചെയ്തതാണ്. 300 / ഡിഎക്സ് 300 എം എ യിൽ 
ഇപ്പോൾ 100 എം എ മാത്രമെ പ്രവർത്തിക്കുന്നുളളൂ . റീജന്റ് 
- ടേബിൾ, ഫെയിസ് ഡിറ്റക്ഷൻ ട്രാൻസ്ഫോർമർ (പുതിയത്) 
എന്നിവയാണ്. 
2. കമ്പ്യൂട്ടറൈസ്ഡ് റേ ഡിയോ ഗാഫി സിസ്റ്റം സിംഗിൾ 
പ്ലേറ്റ് ടൈപ്പ്. 

മുകളിൽ ഒന്നും രും ഇനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം 
വില രേഖപ്പെടുത്തിയിരിക്കേതാണ്. ഏതെങ്കിലും ഒരിനം മാത്രം 
സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്നവർക്ക് ഒരിനത്തിന്റെ മാത്രം വില 
രേഖപ്പെടുത്താവുന്നതാണ്. 


submitted . Application form should be accompanied 
by a cash remittance of ` 3 ,300 + K . VAT 4 % which is the 
price fixed for a form , which is not refundable . Tender 
form is required through post an additional amount of ` 50 
should be remitted . Duplicate tender form required will 
be issued at 1,700 + K . VAT 4 % per copy. Sale of tender 
form will be closed at 13 -2 - 2012 , 3 p . m . (6 -2 - 2012 by 
post). Tender form will be obtained from the hospital office 
on direct payment or by Money Order only during working 
hours. A demand draft for an amount of 1 % of the total 
cost of items should be attached along with the tender as 
EMD . Specification and catalogue should also be attached 
with tender. 

Any additional information required can be had from 
the office of the undersigned during the working hours . 

- കോഴി ക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ 
കോളേ ജ് ആശു പതി എക് സ് റെ ഡിപ്പാർട്ട് മെന്റ് 
ആവ ശ്യാർത്ഥം താഴെ പറയുന്ന യന്ത ങ്ങൾ വിത രണം 
ചെയ്യാൻ തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച മത്സ 
രസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസു - 
കൾ സമർപ്പിക്കുന്ന കവറിനുപുറത്ത് മഹ്നഹൈഫീക്വൻസി 
എക്സ് മെഷീൻ ( ബൈ ബാക്ക് സ്കീം മുഖേന) എന്നും 
ഹ്മ കമ്പ ട്ടറൈസ് ഡ് 

റേ ഡി 
യോഗ്രാഫി ( സി . ആർ. ) ത്സത്സ എന്നും 
രേഖപ്പെടു ത്തേതാണ്. ടെർ സൂപ്, ഗവൺമെന്റ് ഹോമി 
യോ മെഡിക്കൽ കോളേജ് ആശു പ്രതി, കാര പ്പറമ്പ്, 
കോഴിക്കോട്, കേരള - 673 010 എന്ന മേൽവിലാസത്തിൽ 
14 - 2 - 2012 രാവിലെ 11.30 മണിക്ക് മുമ്പായി ലഭിച്ചിരിക്കേ താ 

ണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല. ലഭിച്ച ദർഘാസുകൾ അന്നേ 
ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ദർഘാസുകാരുടെയോ അവർ 
അധികാരപ്പെടുത്തുന്ന വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതാണ്. 


Govt. Homoeopathic Medical 
College Hospital, 


( Sd.) 


Kozhikode. 


Superintendent. 


ദർഘാസിന്റെ കൂടെ മൊത്തം തുകയുടെ ഒരു ശത 
മാനം വരുന്ന തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി 
ഉള്ളടക്കം ചെയ്യേതാണ്. 


ദർഘാസ് ആ വ ശ്യ മു ള്ള വർ സൂ പ്, ഗവൺമെന്റ് 
ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, 
കോഴിക്കോട്, കേരളം - 673 010 എന്ന മേൽവിലാസത്തിൽ 
സ്വന്തം പേരിൽ അപേക്ഷിക്കേ താ ണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില - 3 ,300 + കേരള വാറ്റ് 4 % ആണ്. ഇത് 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ടെർ ഫോറം 
തപാലിൽ ലഭി ക്ക ണ മെ ങ്കിൽ - 50 തപാൽ ചാർജ്ജായി 
അധികം അടയ്ക്കാണ്.ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ 
1,700 + കേരള വാറ്റ് 4 % അടയ്ക്കേതാ ണ്. ദർഘാസ് 
ഫോറം 13 - 2 - 2012, 3 മണിവരെ ഓഫീസിൽനിന്ന് നേരിട്ടും 
6 - 2 - 2012 വരെ തപാൽമാഗ്ഗവും ലഭിക്കുന്നതാണ്. തപാൽ 
മാർ ഗ്ഗം ലഭിക്കണമെങ്കിൽ മണിയോർഡർ മാ ത്രമേ 
സ്വീക രി ക്കു ക യു ള്ളൂ . വിത രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 
ഉപകരണത്തിന്റെ കാറ്റലോഗ്, പെസിഫിക്കേഷൻ എന്നിവ 
ദർഘാസിന്റെ കൂടെഉള്ളടക്കം ചെയ്യേതാണ്. 

കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവർത്തി ദിവസങ്ങളിൽ 


